Reg. No . രജി. നമ്പർ 
KL/TV ( N )/ 12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERN 


- 
കർ 


ൾ 


പ് 


වභa 


ള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


17th April 2012 
2012 ഏപ്രിൽ 17 


No. 


Vol. LVII 
വാല്യം 57 


| 16 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


28th Chaithra 1934 
1934 ചൈതം 28 


PART III 


Commissionerate of Land Revenue 
MALAPPURAM DISTRICT 

ചെയ്തിട്ടുണ്ട്. ഇതിൽ റീ സർവ്വേ 123 / 13 - ൽ പെട്ട 11 സെന്റ് 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 5 -3- 2012 - ലെ 

വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം നി . കെ . (കുളം) ആണ്. ഈ 
നടപടിക്രമം 

43 സെന്റ് ഭൂമി അപേക്ഷകയുടെ മാതാവിന്റെ മാതാവായ 

ചെറാം വീട്ടിൽ പുത്തൻവീട്ടിൽ ലക്ഷ്മിക്കുട്ടി അമ്മാൾ 
നമ്പർ ജെ -6829 / 09 / ഡി. ഡിസ്(1). 

2012 മാർച്ച് 5. 

എന്നവർക്ക് 1955 - ലെ 766, 1951- ലെ 300 എന്നീ ആധാരങ്ങൾ 
സൂചന: - 1. ശ്രീമതി പി. വി. പ്രജിത d/ o സുബ്രഹ്മണ്യൻ ചെട്ട്യാർ, പകാരം ലഭിച്ചിട്ടുള്ളതും 25 / 1991 നമ്പർ ഒസ്യത്ത് ആധാര 

ചെറാംവീട്ടിൽ പുത്തൻ വീട്ടിൽ, തൃക്കണ്ടിയൂർ പ്രകാരം അപേക്ഷകയ്ക്ക് സിദ്ധിച്ചിട്ടുള്ളതും ആണ്. ടി ഭൂമി 
എന്നവരുടെ അപേക്ഷ . 

എം .എൽ. ആർ. ആക്ട് പ്രകാരം പതിച്ചു കൊടുക്കുന്നതിൽ 

ആക്ഷേപമില്ല എന്ന് അയൽ കൈവശക്കാർ സമ്മതപത്രം 
2 . തിരൂർ തഹ ശീൽ ദാ രുടെ 28 - 7 - 2 007 - ല 
ബി6- 9403 / 07 -ാം നമ്പർ റിപ്പോർട്ട്. 

ഹാജരാക്കിയിട്ടുമുണ്ട്. തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും 

പരിശോധിച്ചതിൽ അപേക്ഷകയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷക 
- തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ വില്ലേജിൽ റീ സർവെ ആധാരപ്രകാരം കൈവശം വെച്ച് വരുന്നതായി കാണുന്നു. 
123 / 13 - ൽ പെട്ട 11 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 

അപേക്ഷകയ് ക്കാ സ് പദ മായ ഭൂമിയിൽ അവകാശം 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി രജിസ്റ്റർ ചെയ്യുന്നതിന് 

തെളിയിക്കുന്ന രേഖകൾ സഹിതം ഹാജരാകുന്നതിന് നോട്ടീസ് 
അനുമതിക്കായി ശ്രീമതി പി. വി . പ്രജിത സൂചന (1) പ്രകാരം 

നൽകിയതിൽ 31- 7 - 2007 - ന് അപേക്ഷകയ്ക്ക് വേണ്ടി മാതാവ് 
അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഈ അപേക്ഷയിൻമേൽ 

ശ്രീമതി ശിവമണി അമ്മാൾ ഹാജരായി. റീ സർവ്വേ 123/ 13 - ൽ 
തിരൂർ തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തുകയും 

പെട്ട 11 സെന്റ് ഭൂമി തന്റെ അമ്മയുടെ അവകാ ശ മായി 
തിരൂർ ത ഹ ശീൽദാർ സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് 

ലഭിച്ചതാണെന്നും 25 / 1991 നമ്പർ ഒസ്യത്തു പ്രകാരം തന്റെ 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

മകളായ പ്രജിതയ്ക്ക് പൂർണ്ണാവകാശമുള്ളതാണെന്നും ടിയാൾ 
- തിരൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 25/ 1991 നമ്പർ 

സ്റ്റേറ്റ്മെന്റ് ബോധിപ്പിച്ചു . 
ഒസ്യത്ത് പ്രകാരം അപേക്ഷകയുടെ മാതാവിന്റെ മാതാവ് ആയ 
ചെറാംവീട്ടിൽ പുത്തൻ വീട്ടിൽ ലക്ഷ്മിക്കുട്ടി അമ്മാളിൽ 

തുടർന്ന് തിരൂർ താലൂക്ക്, തക്ക ണ്ടി യൂർ വില്ലേജ്, 
നിന്നും തൃക്കണ്ടിയൂർ വില്ലേജ് റീ സർവെ 123/ 14 - ൽപ്പെട്ട തൃക്കണ്ടിയൂർ അംശം, റീ സർവ്വേ 123/ 13 - ൽ പെട്ട 11 സെന്റ് 
43 സെന്റ് സ്ഥലം അപേക്ഷകയ്ക്ക് തീര് ലഭിച്ചിട്ടുള്ളതാണ്. നി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം 
ആധാരത്തിൽ സർവ്വേ നമ്പർ 123/ 14 എന്ന് കാണുന്നുണ്ടെങ്കിലും 

ശ്രീമതി പി . വി . പ്രജിത എന്ന വരുടെ പേരിൽ രജിസ്റ്റർ 
ഈ 43 സെന്റ്ഭൂമിയിൽ 32 സെന്റ് 123 / 14 - ലും 11 സെന്റ് 123/13- ലും ചെയ്തു നൽകുന്നതിന് അനുമതി നൽകുന്നതിനെതിരെ 
ഉൾപ്പെട്ട് കിട ക്കു ന്ന തായി തഹശീൽദാർ റിപ്പോർട്ട് 

ആക്ഷേപങ്ങൾക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 18- 9- 2007 - ലെ 


37 -ാം നമ്പർ കേരള ഗസറ്റിലും താലൂക്ക്ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ 

ന ാ ീ ീ സ 
ബോർഡുകളിലും വക സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും 
ആരും തന്നെ ആക്ഷേപങ്ങളോ അവകാശമോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല . 

5 - 1 -2012- ന് സ്ഥലം നേരിൽ പരിശോധിച്ച് വില്ലേജ് 
റിക്കാർഡു പ്രകാരം നി . കെ . കുളം എന്നു കാണുന്നുണ്ടെങ്കിലും 
കുറച്ചു ഭാഗം നികന്നിട്ടുള്ളതായി സ്ഥല പരിശോധനയിൽ 
ബോദ്ധ്യപ്പെട്ടു . ഈ കുളം ഒരിക്കലും നികത്തുകയോ തരം 
മാറ്റുകയോ ചെയ്യില്ല എന്നും നന്നായി സംരക്ഷിക്കുന്നതാണ് 
എന്നും അപേക്ഷക് 100 രൂപ മുദ്രപത ത്തിൽ നോട്ടറി 
മുമ്പാകെ ഒപ്പു വച്ച് സത്യവാങ്മൂലം ഹാജരാക്കിയിട്ടുണ്ട്. 

മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, തൃക്കണ്ടിയൂർ 
വില്ലേജ് , സ . 123 / 13 - ൽപ്പെട്ട 11 സെന്റ് സി . കെ . കുളം 
ഒരിക്കലും തരം മാറ്റു കയോ നിക ത്തു കയോ ചെയ്യാൻ 
പാടുള്ളതല്ല എന്ന വ്യവസ്ഥയോട് കൂടി അപേക്ഷകയായ 
ശീമതി പി . വി . പ്രജിത d / o സുബ ഹ്മ ണ്യൻ ചെട്ട്യാർ, 
ചെറാംവീട്ടിൽ പുത്തൻവീട്ടിൽ, തൃക്കണ്ടിയൂർ എന്ന വരുടെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
ര ജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതി നാൽ 
ഉത്തരവാകുന്നു . തിരൂർ തഹശീൽദാർ ടി ഭൂമി നികുതി വിധേയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകയിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


നോട്ടീസ് 
നമ്പർ ജെ - 5752 / 03( 1). 

2012 മാർച്ച് 20. 
- പൊന്നാനി താലൂക്ക്, ആലം കോട് വില്ലേജ് റി. സ . 
302/ 9 - ൽപ്പെട്ട 12 സെന്റ് നി. കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് 
പകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതിക്കായി ശ്രീ . ഏർക്കര മനക്കൽ നാരായണൻ നമ്പൂതിരി 
എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അനുമതി നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പമോ തേർച്ചയോ 
ഉള്ളപക്ഷം ആയത് ഈ നോട്ടീസ് പര സ്യ പ്പെടു ത്തിയ 
തീയതി മുതൽ 60 ദിവ സ ത്തി നകം തിരൂർ റവന 
ഡിവി ഷ ണൽ ഓഫീസ് മുൻപാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


